Reg . No . രജി. നമ്പർ 
KL / TV ( N ) /12 / 12 -14 


Government of Kerala 

കേരള സർക്കാർ 

| 2012 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. LVII 


THIRUVANANTHAPURAM , TUESDAY 


No . 


20th March 2012 

2012 മാർച്ച് 20 
30th Phalguna 1933 
1933 ഫാൽഗുനം 30 


വാല്യം 57 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


PART III 
Notifications by Heads of Departments 

Agriculture Department 


ദർഘാസ് പരസ്യം 


ഉച്ചയ്ക്കുശേഷം 3 മണി. 


. എം.( 2) ബി - 180 / 2010 . 


2012 ഫെബ്രുവരി 


നമ്പർ എ . ഡബ്ല്യൂ 
22 . 


- കൂടുതൽ വിവരങ്ങൾക്ക് പവ്യത്തി ദിവസങ്ങളിൽ 
ഓഫീസുമായി ബന്ധപ്പെടേതാണ്. 
ഫോൺ: 0471 - 2558930 
M -600108 : auwmanayara @ rediffmail.com 


ആനയറ നഗര കാർഷിക മൊത്ത വ്യാപാര വിപ് 
ണിയിലേയ്ക്ക് താഴെ പറയുന്ന പ്രവൃത്തിക്ക് മുദ്രവച്ച 
ദർഘാസുകൾ നിബന്ധനകൾക്ക് വിധേയമായി ക്ഷണിച്ചു . 
കൊള്ളുന്നു . 


ആനയറ കാർഷിക 
മൊത്ത വ്യാപാര വിപണി, 
ആനയറ, തിരുവനന്തപുരം. 


( ഒപ്പ്) 
സെക്രട്ടറി. 


ക്വട്ടേഷൻ ലേല പരസ്യം 


വിശദ വിവരം - 50 കെ . വി . ജനറേറ്റർ, നിലവിലെ 
കോൾഡ് സ്റ്റോറേജിൽ സ്ഥാപിക്കുന്നതിലേക്ക്. 


നിരതദ്രവ്യം - 6,000 (DD ആയി). 


ദർഘാസിന്റെ വില - 1,200 + 4 % വാറ്റ് ( 48 ) 


ദർഘാസ് ഫോറം വിൽക്കുന്ന തീയതിയും 
സമയവും- - 25 -2 -2012 മുതൽ 26 -3- 2012 ഉച്ചയ്ക്ക് 12 വരെ. 

ദർഘാസ് സ്വീകരിക്കുന്ന തീയതിയും 
സമയവും 26- 3 -2012 ഉച്ചയ്ക്ക് 2 മണി വരെ. 


നമ്പർ എസ്.എഫ്. പി.8/ 2012. 

2012 ഫെബ്രുവരി 27. 
- പുല്ലാട് സ്റ്റേറ്റ് സീഡ് ഫാമിൽ സംര ക്ഷിച്ചു വ രു ന്ന 
125 - ഓളം തെങ്ങുകളിൽ നിന്നും 2012 ഏപ്രിൽ 1 മുതൽ 2013 
മാർച്ച് 31 വരെയുള്ള കാലയളവിൽ മൂപ്പെത്തിയ വിളഞ്ഞ 
തേങ്ങ ശേഖരിക്കുന്നതിനുള്ള അവകാശം ക്വട്ടേഷൻ പരസ്യ 
ലേലം മുഖേന വില്പന നടത്തുന്നതാണ്. താല്പര്യമുള്ള 
വർക്ക് 29 - 3 - 2012 വ്യാഴാഴ്ച പകൽ 11 മണിവരെ ക്വട്ടേഷൻ 
സമർപ്പിക്കാവുന്നതാണ്. തുടർന്ന് 11.30 മണിക്ക് പരസ്യലേലം 
നടത്തുന്നതും അതിനുശേഷം ഹാജരുള്ളവരുടെ സാന്നിദ്ധ്യ 
ത്തിൽ ക്വട്ടേഷനുകൾ തുറക്കുന്നതുമായിരിക്കും. ടി ദിവസം 
പൊതു അവധി ആയാൽ തൊട്ടടുത്ത പ്രവൃത്തി ദിവസം 
മുകളിൽ പറഞ്ഞിരിക്കുന്ന സ്ഥലത്തും സമയത്തും വച്ച് ടി 


ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും 26 - 3- 2012 


KERALA GAZETTE 


[ PART III 


ക്വട്ടേഷൻ ലേല നടപടികൾ പൂർത്തീകരിക്കുന്നതായിരിക്കും. 


സ്റ്റേറ്റ് സീഡ് ഫാം , 
പുല്ലാട്. 


(ഒപ്പ്) 
കൃഷി ആഫീസർ. 


- നിബന്ധനകൾ 
1. ക്വട്ടേഷൻ/ ലേലത്തിൽ പങ്കെടുക്കുന്നവർ 600 നിരതദ്രവ്യം 

അടയ്ക്കേതാണ്. 


ലഘു ദർഘാസ് പരസ്യം 


നമ്പർ എ . ഇ . ( 4) - 678 / 2011. 


| 2012 ഫെബ്രുവരി 


29 . 


2. ക്വട്ടേഷൻ ഉള്ളടക്കം ചെയ്യുന്ന കവർ സീൽ ചെയ് 
മുദ്ര വയക്കേതും കവറിനു പുറത്ത് മുകളിലായി 2012- 13 
വർഷം നാളികേരം ശേഖരിക്കുന്നതിനുള്ള ക്വട്ടേഷൻ 
എന്നെഴുതി കൃഷി ആഫീസർ, സ്റ്റേറ്റ് സീഡ് ഫാം , പ 
ല്ലാട് എന്ന വിലാസം രേഖപ്പെടുത്തിയിരിക്കണം. 


3. ക്വട്ടേഷൻ/ ലേലം താൽക്കാലികമായി ഉറപ്പിച്ചുകിട്ടുന്നയാൾ 

ക്വട്ടേഷൻ ലേല തുകയുടെമൂന്നിലൊന്ന് തുക അപ്പോൾ 
തന്നെ ആഫീസിൽ അടക്കേതാണ്. 


- ക്വട്ടേഷൻ/ ലേലം അംഗീകരിച്ച് അറിയിപ്പ് ലഭിച്ച് 7 ദിവസ 

ത്തിനകം ലേല തുകയുടെമൂന്നിലൊന്ന് കഴിച്ച് ബാക്കി 
തുക അടയ്ക്കേതും ലേല തുകയുടെ 5 ശതമാനം തുക 
സെക്യൂരിറ്റി അടച്ച് 100 - ന്റെ മുദ്രപത്രത്തിൽ കരാർ ഉട 
മ്പടി വയ്ക്കേതുമാണ്. 
5. ലേല ക്കാ രൻ സ്വന്തം ചെലവിലും ഉത്ത ര വാ ദി ത്വ 

ത്തിലും പ്രവൃത്തി ദിവസങ്ങളിൽ രാവിലെ 8മണിമുതൽ 
വൈകിട്ട് 5 മണിയ്ക്ക മുള്ള സമയങ്ങളിൽ വിളവെടുപ്പ് 
നട ത്തേ തും വിള വെ ടുത്ത തേങ്ങ യുടെ എണ്ണം 
ആഫീസിൽ അറിയിക്കേതുമാണ്. 


6. കരാറു കാ രൻ 45 ദിവസത്തെ ഇടവേ ള ക ളിൽ കുറ 
യാതെ വിളവെടുപ്പ് നടത്തേതും വിളവെടുപ്പ് നടത്തു 

മ്പോഴെല്ലാം തെങ്ങിന്റെ മ തെളിക്കേതുമാണ്. 
7. കരാർ കാല യ ള വിൽ വിള വെ ടുപ്പ് നടത്തുമ്പോൾ 
| ലഭിക്കുന്ന ഓല, കൊതുമ്പ് എന്നിവ കരാറുകാരന് 
അവകാശപ്പെട്ടതാണ്. എന്നാൽ ഇടവേളകളിൽ വീഴുന്ന 
ഓല, കൊതുമ്പ്എന്നിവയിൽ കരാറുകാരന് അവകാശം 
ഉായിരിക്കുന്നതല്ല. 
- വിളവെടുപ്പ് 31- 3-2013 - ന് കഴിഞ്ഞിരിക്കേതാണ്. കരിക്ക്, 
മൂപ്പെത്താത്ത തേങ്ങ എന്നിവ യാതൊരു കാരണവശാലും 
ഇടുവാൻ പാടുള്ളതല്ല. മറിച്ച് ചെയ്യുന്നതായി ശ്രദ്ധയിൽ 
പെട്ടാൽ അത്രയും തേങ്ങ ലേല വ്യവസ്ഥയ്ക്ക് പുറത്തു 
ള്ളതായി കണക്കാക്കി അതിന്റെ വില ഫാം നിരക്കനു 
സരിച്ച് കരാറുകാരനിൽ നിന്നുംവസൂലാക്കുന്നതുമായിരി 

ക്കും . 
9. പ്രത്യേക കാരണം കാണിക്കാതെ ക്വട്ടേ ഷൻ 

ലേലം അസ്ഥിരപ്പെടുത്തുന്നതിന് കൃഷി ആഫീസർ/ 

മേലധികാരികൾക്ക് അധികാരമായിരിക്കും. 
10 . ക്വട്ടേഷൻ/ ലേല നടപടികളിൽ കൃഷി ആഫീസറുടെ 

തീരുമാനം പത്തനംതിട്ട പ്രിൻസിപ്പൽ കൃഷി ആഫീസർ, 
ജില്ലാ പഞ്ചായത്ത് എന്നി വരുടെ അംഗീകാ ര ത്തിന് 
വിധേയമായിരിക്കും. 
11. ഫാമിൽ നിന്നുള്ള നിർദ്ദേ ശ ങ്ങൾക്ക് വിരു ദ്ധ മായി 

പ വർത്തി ക്കു കയോ തെങ്ങു കൾക്കോ മറ്റി തര 
വിള കൾക്കോ വസ്തു വ ക ക ൾ ക്കോ എന്തെങ്കിലും 
നാശ നഷ്ടങ്ങൾ വരുത്തുകയോ ചെയ്താൽ അതിന 
ള്ള നഷ്ടപരിഹാരം വേലക്കാരനിൽ നിന്നും ഈടാക്കു 
ന്നതായിരിക്കും. 
12 . നിലവിലുള്ള ക്വട്ടേഷൻ/ ലേല നടപടികളെല്ലാം ഇതിനും 

ബാധകമായിരിക്കും. 


- കേരള ഗവർണ്ണർക്കു വേി മലമ്പുഴ കൃഷി അസിസ്റ്റന്റ് 
എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ താഴെ പറയുന്ന പ്രവൃത്തിക്ക് 
23 - 3 - 2012 വൈകുന്നേരം 3 മണിവരെ അംഗീകൃത കരാറുകാ 
രിൽ നിന്നും സീൽചെയ്ത മത്സരസ്വഭാവമുള്ള ദർഘാസുകൾ 
ക്ഷണിച്ചുകൊള്ളുന്നു . അന്നേദിവസം വൈകുന്നേരം 3 മണിക്ക് 
മലമ്പുഴ കൃഷി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറോ 
അദ്ദേഹം അധികാരപ്പെടുത്തിയ ഉദ്യോഗസ്ഥനോഅപ്പോൾ 
ഹാജരുള്ള കരാറുകാരുടെ സാന്നിദ്ധ്യത്തിൽ ദർഘാസുകൾ 
തുറക്കുന്നതും ഏറ്റവും കുറഞ്ഞ നിരക്ക് രേഖപ്പെടുത്തിയ 
കരാറു കാ രന് ദർഘാസ് വ്യവസ്ഥകൾക്ക് വിധേയ മായി 
ദർഘാസുകൾ സ്ഥിരപ്പെടുത്തുന്നതുമാണ്. 

- പ്രവൃത്തിയുടെ പേരും അടങ്കൽ തുക യും - 
പട്ടാമ്പി എ ഫ് . ക്യു . സി . ലാബിൽ എയർ കീ ഷ ണ ർ 
സ്ഥാപിക്കൽ - 36,000. 

നിരതദ്രവ്യം - 900. 
ദർഘാസ് ഫോറത്തിന്റെ വില - 300 + വാറ്റ്. 
പണി തീർക്കേ കാലാവധി - 1 ആഴ്ച . 

ദർഘാസ് ഫോറങ്ങളും മറ്റു വിശദ വിവരങ്ങളും മല 
മ്പുഴ കൃഷി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ 
കാര്യാ ല യ ത്തിൽ നിന്നും 23 - 3 - 2012 ഉച്ചയ്ക്ക് 1 മണി 
വരെ ആഫീസ് സമ യ ങ്ങ ളിൽ എല്ലാ പ്രവൃത്തി ദിവ സ 
ങ്ങ ളിലും പണം അടച്ച് രേഖാമൂലം ആ വ ശ്യ പ്പെട്ടാൽ 
ലഭി ക്കു ന്ന താ ണ് . അംഗീകൃത കരാ റു കാർ അ വരുടെ 
രജി സ്ടേ ഷൻ കാർഡുകൾ കാണിച്ചാൽമാത്രമേദർഘാ 
സുകൾ ലഭിക്കുകയുള്ളു. കരാറുകാർ ദർഘാസ് ഫോറ 
ങ്ങൾ പരസ്പരം കൈമാറു വാൻ പാടുള്ളത ല്ല . നിശ്ചിത 
സമ യ ത്തി നു ശേ ഷം ലഭി ക്കു ന്ന തോ ആ വ ശ്യ മായ 
നിരതദ്രവ്യം കെട്ടിവയ്ക്കാത്തതോ ആയ എല്ലാ ദർഘാസു 
കളും നിരസിക്കുന്നതായിരിക്കും. മറ്റു സർക്കാർ വകുപ്പുകളിലെ 
ദർഘാസുകളെ സംബന്ധിക്കുന്ന എല്ലാ വ്യവസ്ഥകളും ഇതിന 
ം ബാധകമാണ്. 

-- യാതൊരു കാര ണ വും കാണിക്കാതെ ഏതെ 
ങ്കിലും ഒന്നോ അല്ലെങ്കിൽ മുഴു വ നായോ ദർഘാ 
സു കൾ തിര ക രിക്കാനുള്ള അധികാരം കൃഷി അസി 
സ്റ്റന്റ് എക്സ് സി ക്യൂട്ടീവ് എഞ്ചി നീ യറിൽ നിക്ഷി പ് 
ത മാ ണ് . ഓരോ ദർഘാ സി നോ ടൊപ്പവും 100 - ന്റെ 
മുദ്രപത്രത്തിൽ പ്രാഥമിക ഉടമ്പടി സമർപ്പിക്കേതാണ്. 


കൃഷിഅസിസ്റ്റന്റ്എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയറുടെ കാര്യാലയം, 
- എക്സിക്യൂട്ടീവ് 
മലമ്പുഴ. 


( ഒപ്പ്) 
അസിസ്റ്റന്റ് 


എഞ്ചിനീയർ (കൃഷി). 


ടർ / ലേല പരസ്യം 


നമ്പർ ഇ . (2 ) 264 / 2011- 12. 


2012 ഫെബ്രുവരി 15. 


KERALA GAZETTE 


[ PART III 


SI, 


- പാലക്കാട് ജില്ലയിലെ എരുത്തേൻപതിയിൽ പ്രവർത്തിക്കുന്ന 5 . മുദ്രവച്ച ദർഘാസുകൾ 10 - 4 - 2012 ചൊവ്വാഴ്ച ച 
ഐ .എസ്. ഡി . ഫാമിലുള്ള 64 ആര്യവേപ്പിൻ മരങ്ങളും ഉച്ചയ്ക്ക് 3 മണിക്ക് ഫാം സൂപാ ഫാം സൂപ് അധികാര 
2 കരുവാക മരങ്ങളും 37 മറ്റ് ഇനങ്ങളിൽപ്പെട്ട മരങ്ങളും പ്പെടുത്തുന്ന ആളോ തുറന്ന് പരിശോധിക്കുന്നതും ടെർ 
ടർ / ലേലം ചെയ്യുന്നതിന് സംസ്ഥാന വനം വകുപ്പ് സമർപ്പിച്ചവരെമാത്രംഉൾപ്പെടുത്തി പരസ്യലേലം നടത്തുന്നതും 
അ നു മതി നൽകിയിരിക്കുന്നു . ആയത് 10 - 4 - 2012 - ന് ഏറ്റവും കൂടിയ നിരക്ക് രേഖപ്പെടുത്തിയിരിക്കുന്ന ആളുടെ 
ഉച്ചയ്ക്ക് 3 മണിക്ക് ടെർ / ലേലം നടത്തുവാൻ ഫാം സൂപ് പേർക്ക് താൽക്കാലികമായി ഉറപ്പിക്കുന്നതുമായിരിക്കും. 
തീരുമാനിച്ചിരിക്കുന്നു. 

- 6 . താൽക്കാലികമായി ഉറപ്പിക്കുന്ന ദർഘാസുകൾ 
Species Total Timber Firewood 

ബന്ധപ്പെട്ട മേലാധികാരികളുടെ അനുമതിക്ക് വിധേയമായി 
No. Nos. Volume Volume 

സ്ഥിരപ്പെടുത്തുന്നതും ഇത് സംബന്ധിച്ച് മേലാധികാരികളുടെ 
( Cu . M ) (MT) 

തീരുമാനം അന്തിമവുമായിരിക്കും. 
| 1 Arya Veppu 

3 . 937 22 . 477 

7 . ടെർ ഉറപ്പിച്ചുകിട്ടുന്ന വ്യക്തി മൊത്തം തുകയുടെ 
2 Karivaka 

1 .064 0 . 798 

മൂന്നിലൊന്ന് ഭാഗം അപ്പോൾത്തന്നെ ഓഫീസിൽ 
Other Species 

5 . 00 കെട്ടിവയ്ക്കേതാണ്. ടെറുകാരൻ ദർഘാസിൽ നിന്നും പ് 

ിൻമാറിയാൽ ഈ തുക തിരികെ ലഭിക്കുന്നതല്ല. 
നിബന്ധനകൾ 

- 8. ദർഘാസ് സ്ഥിരപ്പെടുത്തിക്കൊള്ള അറിയിപ്പ് 

ലഭിച്ചാലുടൻതന്നെ പ്രസ്തുത വ്യക്തി ബാക്കി തുക 
- 1. ന്ധടർ ഫോറങ്ങൾ പ്രവൃത്തി ദിവസം രാവിലെ 
10 മണി മുതൽ 2012 ഏപ്രിൽ 10 -ാം തീയതി 12 മണി വരെ 

അടച്ചശേഷം 7 ദിവസത്തിനുള്ളിൽ സ്വന്തം ചെലവിൽ 
ഫോറത്തിന്റെ വിലയും നികുതിയും ഓഫീസിൽ അടച്ച് മേൽപ്പറഞ്ഞ മരങ്ങളും അനുബന്ധ വിറകുകളും ഫാമിൽ ന 
വാങ്ങേതാണ്. ആയതിന്റെ വില യാതൊരു കാരണവശാലും - ിന്നും നീക്കം ചെയ്യേതാണ്. 
തിരികെ നൽകുന്നതല്ല. 

9. പ്രത്യേക കാരണമൊന്നും കൂടാതെ ഈ ടെർ റദ്ദ് 
-- 2 . ദർഘാസിൽ പങ്കെടുക്കുന്ന കക്ഷികൾ 

- ചെയ്യുവാനോ മാറ്റിവയ്ക്കുവാനോ ഉള്ള അധികാരം ഫാം 
500 നിരതദ്രവ്യ തുക ഓഫീസിൽ കെട്ടിവയ്ക്കേതാണ്. 

സൂപിനുായിരിക്കും. ഏതെങ്കിലും കാരണവശാൽ ടെർ 
ടർ ഫോറത്തിന്റെ എല്ലാ പേജുകളിലും ടെ 
റുകാരൻ ഒപ്പിടേതും കൂടാതെ ടെർ കൊയാൾ ടെർ 

- സംബന്ധിച്ച തീയതി അവധി ആകുന്നപക്ഷം അതിനടുത്ത പ്ര 
ഫോറത്തിന്റെ പേജിലുള്ള പ്രാഥമിക കരാർ 100 - ന 

- വൃത്തിദിവസം ഈ നിബന്ധനകൾക്ക് അനുസൃതമായി ഇടപ 
ള്ള സർക്കാർ മുദപ്രതത്തിൽ എഴുതി ഒപ്പിട്ട് സമർപ്പി ാടുകൾ നടത്തുന്നതാണ്. 
ക്കേതുമാണ്. 

- 10 . കൂടാതെ മറ്റ് സർക്കാർ ടെറുകൾക്കുള്ള നിയമങ്ങളും 
3 . പൂരിപ്പിച്ച ടെറുകൾ 10 - 4 - 2012 ചൊവ്വാഴ്ച 

നിബന്ധനകളും ഇതിനും ബാധകമായിരിക്കും. 
2 മണിക്കുള്ളിൽ സൂപ്, ഐ .എസ്. ഡി. ഫാം , 
എരുത്തൻപതി എന്ന വിലാസത്തിൽ മുദ്രവച്ച 

11. ടെർ / ലേലത്തിൽ പങ്കെടുക്കുന്നവർക്ക് പ്രവൃത്തി 
ക വറുകളിൽ ലഭിച്ചിരിക്കേതാണ്. കവറിനു മുകളിൽ ദിവസങ്ങളിൽ രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 
“ കരുവാക - ആര്യവേപ്പിൻ ടെർ - 2012 എന്ന് വ്യക്തമായി - 4 മണി വരെ ഒരു ഉദ്യോഗസ്ഥന്റെ സാന്നിദ്ധ്യത്തിൽ മരങ്ങൾ 
എഴുതിയിരിക്കേതാണ്. 

പരിശോധിക്കാവുന്നതാണ്. 
4. ദർഘാസ് ഫോറത്തിൽ നിർദ്ദിഷ്ടസ്ഥാനത്ത് 

12. കൂടു തൽ വിവര ങ്ങൾക്ക് ഐ .എസ്. ഡി . ഫാം 
മേൽക്കാണിച്ച ഓരോ ഇനത്തിലുള്ള മരത്തിനും അനുബന്ധ 
വിറകുകൾക്കും നൽകുവാൻ തയ്യാറുള്ള വില അക്കത്തിലും 

ഓഫീസുമായി ബന്ധപ്പെടുത്തോണ്. 
അക്ഷരത്തിലും പ്രാദേശിക ഭാഷയിൽ വ്യക്തമായി. - 13. വൈകി യെ ത്തുന്ന ടെ റു കൾ യാതൊരു 
എഴുതിയിരിക്കണം. 


